Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021 -2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 16 








തിരുവനന്തപുരം, 16th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 4 7 
Vol. X Thiruvananthapuram, 4th Kumbham 1196 No. 
1942 മാഘം 27 
Tuesday 


27th Magha 1942 








PART 111 


Commissionerate of Land Revenue 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1181 





Thiruvalla Taluk 
പരസ്യം 


() 


നമ്പര്‍ സി10-4618/2020. 2020 ഒക്ടോബര്‍ 5. 


തിരുവല്ല താലൂക്കില്‍ കോയിപ്രം വില്ലേജില്‍ കണിയാന്‍ 
വടക്കേതില്‍ വീട്ടില്‍ ശ്രീലയ, കെ. ജി. ടിയാളുടെ പിതാവ്‌ ടി 
വിലാസത്തില്‍ കെ. കെ. ഗോപാലന്‍ 17-9-2005-ല്‍ മരണ 
മടഞ്ഞുവെന്നും ടിയാന്റെ അവകാശികളെ തെളിയിക്കുന്ന 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതിനായും ഈ ഓഫീസില്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ കോയിപ്രം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതില്‍ അപേക്ഷകയുടെ പിതാവ്‌ കെ. കെ. ഗോപാലന്‍ 
17-9-2005-ല്‍ മരണമടഞ്ഞുവെന്നും താഴെ പേര്‍ വിവരിക്കുന്നവര്‍ 
മാത്രമാണ്‌ പരേതന്റെ അവകാശികളെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്രീലത, കെ. ജി. മകള്‍ 50 
2 ശ്രീലതി, കെ. ജി. [ഴി 48 
3 ശ്രീലയ, കെ. ജി. [ഴി 44 


മേല്‍ പറഞ്ഞിട്ടുള്ളവര്‍ മാഠ്രതമാണ്‌ പരേതന്റെ 
അനന്തരാവകാശികളെന്ന്‌ രേഖപ്പെടുത്തി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തിരുവല്ല തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ സി10-4976 /2020. 2020 ഒക്ടോബര്‍ 15. 


തിരുവല്ല താലൂക്കില്‍ ഇരവിപേരൂര്‍ വില്ലേജില്‍ 
കൊച്ചൂവാര്യ വീട്ടില്‍ കെ. പി. ഓമനയമ്മയുടെ ഭര്‍ത്താവ്‌ 
LAT OO വിലാസത്തില്‍ കെ. പി. വാസുക്കൂട്ടന്‍ നായര്‍ 
മരണമടഞ്ഞതിനാല്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ഈ 
ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ഇരവിപേരൂര്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
അപേക്ഷകയുടെ ഭര്‍ത്താവ്‌ കെ. പി. വാസുക്കുട്ടന്‍ നായര്‍ 
17-8-2018-ല്‍ മരണമടഞ്ഞുവെന്നും താഴെ പേര്‍ വിവരിക്കുന്നവര്‍ 
AOA പരേതന്റെ അവകാശികളെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കെ. പി. ഓമനയമ്മ ഭാര്യ 70 
2 വി. മനോജ്കുമാര്‍ മകന്‍ 46 
3 വി. മഞ്ജുളാദേവി മകള്‍ 43 
4 വി. ശ്യാം പ്രസാദ്‌ മകന്‍ 40 


മേല്‍ പറഞ്ഞിട്ടുള്ളവര്‍ മാഠ്രതമാണ്‌ പരേതന്റെ 
അനന്തരാവകാശികളെന്ന്‌ രേഖപ്പെടുത്തി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തിരുവല്ല തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


Gaz. No. 7/2021/DTP (CLR). 


107 


(3) 


നമ്പര്‍ സി10-3923/2020. 2020 സെപ്റ്റംബര്‍ 22. 


തിരുവല്ല താലൂക്കില്‍ കാവുംഭാഗം വില്ലേജില്‍ ഏറത്ത്‌ 
വീട്ടില്‍ 


മാതാവ്‌ പ്രസ്തുത വിലാസത്തില്‍ എന്‍. വസൂമതിയമ്മ 


അഞ്ജലി മിനി ശ്രീകുമാരന്‍നായരുടെ 
മരണമടഞ്ഞതിനാല്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ കാവുംഭാഗം 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
അപേക്ഷകയുടെ മാതാവ്‌ എന്‍. വസുമതിയമ്മ 3-5-2020-ല്‍ 
മരണമടഞ്ഞുവെന്നും താഴെ പേര്‍ വിവരിക്കുന്നവര്‍ മാത്രമാണ്‌ 


പരേതയുടെ അവകാശിയെന്നും അറിവായിരിക്കുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
മിനി ശ്രീകുമാരന്‍നായര്‍ മകള്‍ 54 


മേല്‍ പറഞ്ഞിട്ടുവര്‍ മാര്രമാണ്‌ പരേതയുടെ അനന്തരാ 
വകാശിയെന്ന്‌ രേഖപ്പെടുത്തി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
തിരുവല്ല തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാലിലും 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ 110-4426 /2020. 2020 സെപ്റ്റംബര്‍ 22. 


തിരുവല്ല താലൂക്കില്‍ കുറ്റൂര്‍ വില്ലേജില്‍ കല്ലുമല 
കിണറ്റുകാലായില്‍ വീട്ടില്‍ ബീന ഏഡ്രഹാമിന്റെ 
ഭര്‍ത്താവ്‌ പ്രസ്തുത വിലാസത്തില്‍ ഏ്രഹാം കെ. മത്തായി 
മരണമടഞ്ഞതിനാല്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ കുറ്റൂര്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
അപേക്ഷകയുടെ ഭര്‍ത്താവ്‌ ഏഡ്രഹാം കെ. മത്തായി 
25-4-2017-ല്‍ മരണമടഞ്ഞുവെന്നും താഴെ പേര്‍ വിവരിക്കുന്നവര്‍ 


മാര്രമാണ്‌ പരേതന്റെ അവകാശികളെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബീന ഏബ്രഹാം ഭാര്യ 42 
2 ഡെറിക്‌ ഏബ്രഹാം മകന്‍ 15 


മേല്‍ പറഞ്ഞിട്ടുള്ളവര്‍ മാരതമാണ്‌ പരേതന്റെ 


അനന്തരാവകാശികളെന്ന്‌ രേഖപ്പെടുത്തി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തിരുവല്ല തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും 


തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1182 





(5) 


നമ്പര്‍ avl10-3953/2020. 2020 സെപ്റ്റംബര്‍ 22. 


തിരുവല്ല താലൂക്കില്‍ നിരണം വില്ലേജില്‍ മരുതുകാവില്‍ 
വീട്ടില്‍ അനില്‍കുമാര്‍, എം. ആര്‍.-ന്റെ മാതാപിതാക്കള്‍ 
ര്രസ്തുത വിലാസത്തില്‍ റ്റി. പി. മീനാക്ഷി അമ്മാളും 
എം. കെ. രാമകൃഷ്ണന്‍ ആചാരിയും യഥാക്രമം 1-6-2020-ലും, 
8-6 -2018-ലും മരണമടഞ്ഞതിനാല്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷ 
യിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ അപേക്ഷകന്റെ മാതാവ്‌ 
റ്റി. പി. മീനാക്ഷി അമ്മാള്‍, 1-6 -2020-ലും 
എം. കെ. രാമകൃഷ്ണന്‍ ആചാരി 8-6-2018-ലും മരണമടഞ്ഞു 
വെന്നും താഴെ പേര്‍ വിവരിക്കുന്നവര്‍ മാത്രമാണ്‌ പരേതരുടെ 
അവകാശികളെന്നും അറിവായിരിക്കുന്നു. 


നിരണം 


പിതാവ്‌ 


ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അനില്‍കുമാര്‍, എം. ആര്‍. മകന്‍ 51 
2 അജിതകുമാരി, എം. ആര്‍. മകള്‍ 52 


മേല്‍ പറഞ്ഞിട്ടുള്ളവര്‍ AIMaAIMNY പരേതരുടെ 
അനന്തരാവകാശികളെന്ന്‌ രേഖപ്പെടുത്തി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തിരുവല്ല തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ സി10-4356/2020. 2020 സെപ്റ്റംബര്‍ 25. 


തിരുവല്ല താലൂക്കില്‍ കടപ്പ വില്ലേജില്‍ കോയിക്കല്‍ 
പറമ്പില്‍ വീട്ടില്‍ സതി യു. കെ. നായരുടെ ഭര്‍ത്താവ്‌ 
പ്രസ്തുത വിലാസത്തില്‍ ഉണ്ണികൃഷ്ണന്‍ നായര്‍, കെ. എന്‍. 
മരണമടഞ്ഞതിനാല്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ കടപ്പ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
അപേക്ഷകയുടെ ഭര്‍ത്താവ്‌ ഉണ്ണികൃഷ്ണന്‍ നായര്‍, കെ. എന്‍. 
24-6-2020-ല്‍ മരണമടഞ്ഞുവെന്നും താഴെ പേര്‍ വിവരിക്കുന്നവര്‍ 
മാര്രമാണ്‌ പരേതന്റെ അവകാശികളെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സതി യു. കെ. നായര്‍ ഭാര്യ 53 
2 വിഷ്ണു യു. നായര്‍ മകന്‍ 30 


3 വിവേക്‌ യു. നായര്‍ 26 


2 


മേല്‍ പറഞ്ഞിട്ടുള്ളവര്‍ മാഠ്രതമാണ്‌ പരേതന്റെ 
അനന്തരാവകാശികളെന്ന്‌ രേഖപ്പെടുത്തി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തിരുവല്ല തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


108 


(7) 


നമ്പര്‍ സി10-4763/2020. 2020 ഒക്ടോബര്‍ 12. 


തിരുവല്ല താലൂക്കില്‍ കാവുംഭാഗം വില്ലേജില്‍ 
പാതിരാപ്പള്ളിയില്‍ വീട്ടില്‍ പ്രസാദ്‌, പി. എന്‍. ടിയാന്റെ ഭാര്യ 
ടി വിലാസത്തില്‍ രാധാമണി, പി. ജി., 14-7-2020-ല്‍ 
മരണമടഞ്ഞുവെന്നും ടിയാളൂടെ അവകാശികളെ തെളിയിക്കുന്ന 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതിനായും ഈ ഓഫീസില്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ കാവുംഭാഗം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതില്‍ അപേക്ഷകന്റെ ഭാരൃ രാധാമണി, പി. ജി. 
14-7-2020-@8 മരണമടഞ്ഞുവെന്നും താഴെ പേര്‍ വിവരിക്കുന്നവര്‍ 
മാത്രമാണ്‌ പരേതയുടെ അവകാശികളെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പ്രസാദ്‌, പി. എന്‍. ഭര്‍ത്താവ്‌ 57 
2 പ്രസീത, പി. മകള്‍ 21 


3 പ്രതിഭ, പി. 17 


2 


മേല്‍ പറഞ്ഞിട്ടുള്ളവര്‍ മാ്രതമാണ്‌ പരേതയുടെ 
അനന്തരാവകാശികളെന്ന്‌ രേഖപ്പെടുത്തി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തിരുവല്ല തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ സി10-4762/2020. 2020 ഒക്ടോബര്‍ 12. 


തിരുവല്ല താലൂക്കില്‍ കാവുംഭാഗം വില്ലേജില്‍ 
കൊച്ചുപുരയ്ക്കല്‍ വീട്ടില്‍ കെ. ആര്‍. ശോഭന ടിയാളുടെ 
മാതാവ്‌ ടി വിലാസത്തില്‍ വി. കെ. രാജമ്മ 1-5-2020-ല്‍ 
മരണമടഞ്ഞുവെന്നും ടിയാളുടെ അവകാശികളെ തെളിയിക്കുന്ന 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതിനായും ഈ ഓഫീസില്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ കാവുംഭാഗം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതില്‍ അപേക്ഷകയുടെ മാതാവ്‌ വി. കെ. രാജമ്മ 
1-5-2020-ല്‍ മരണമടഞ്ഞുവെന്നും താഴെ പേര്‍ വിവരിക്കുന്നവര്‍ 


മാരധ്തമാണ്‌ പരേതയുടെ അവകാശികളെന്നും 
അറിവായിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 മോഹനന്‍ നായര്‍, പി. കെ. മകന്‍ 65 

2 വിജയകുമാര്‍, പി. കെ. [ഴി 58 

3 കെ. ആര്‍. ശോഭന മകള്‍ 54 


4 ഉദയചന്്രിക, പി. കെ. 51 


മമ 


മേല്‍ പറഞ്ഞിട്ടുള്ളവര്‍ AMA പരേതയുടെ 
അനന്തരാവകാശികളെന്ന്‌ രേഖപ്പെടുത്തി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തിരുവല്ല തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1183 





(9) 


നമ്പര്‍ സി10-3954/2020. 2020 ഒക്ടോബര്‍ 12. 


തിരുവല്ല താലൂക്കില്‍ പെരിങ്ങര വില്ലേജില്‍ മണപ്പുറത്ത്‌ 
വീട്ടില്‍ സുനില്‍കുമാറിന്റെ പിതാവ്‌ പ്രസ്തുത വിലാസത്തില്‍ 
ഗോപാലന്‍ മരണമടഞ്ഞതിനാല്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷ 
യിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 


അന്വേഷണം നടത്തിയതില്‍ അപേക്ഷകന്റെ പിതാവ്‌ ഗോപാലന്‍ 


ചെരിങ്ങര 


14-3-2019-ല്‍ മരണമടഞ്ഞുവെന്നും താഴെ പേര്‍ വിവരിക്കുന്നവര്‍ 
AYMAN പരേതന്റെ അവകാശികളെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 സുരേഷ്‌ കുമാര്‍ മകന്‍ 53 
2 സുജാത മകള്‍ 51 
3 സൂനി [ഴി 49 
4 സുനില്‍ കുമാര്‍ മകന്‍ 47 
5 സുധീഷ്‌ കൂമാര്‍ ം 45 
6 സുഭാഷ്‌ - 44 


മേല്‍ പറഞ്ഞിട്ടുള്ള വര്‍ 
അനന്തരാവകാശികളെന്ന്‌ 


മാധ്തമാണ്‌ പരേതന്റെ 
രേഖപ്പെടുത്തി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തിരുവല്ല തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


കഴിഞ്ഞും തപാലിലും 


പരിഗണിക്കുന്നതല്ല. 


(10) 


No. C10-4915/2020. I5th October 2020. 


Notice is hereby given to all to whom it may 
concern that Padmakumari Amma, Suresh Bhavan, 
Muthoor P. O., Thiruvalla Village, Thiruvalla Taluk, 
Pathanamthitta District has filed an application before this 
office for the grant of a legal heirship certificate in 
respect of the legal heirs of her husband late 
V. N. Krishnankuty Nair who died on 4-7-2019. Enquiry 
conduted through the Village Officer, Thiruvalla reveals 
that the husband of the applicant was expired on 4-7-2019 
and persons name in the schedule below are the legal 
heirs of the Late V. N. Krishnankuty Nair. 


SCHEDULE 
Si. Name of the Relationship Age 
No. legal heirs with the deceased 
1 VN. Padmakumari Amma Wife 1 
2 Suresh, K. Son 48 
3 Subhash, K. ക 43 
4. Sunitha S. Krishnan Daughter 39 
5 Sudheesh. K. Son 36 


109 


Hence, it is proposed to issue a legal heirship 
certificate accordingly in the favour of the above 
mentioned persons and that objection if any against the 
issue of said legal heirship certificate should be filed in 
person before the Tahsildar, Thiruvalla within 30 days 
from the date of publication of this notice in the Kerala 
Government Gazette. Objections sent by post or filed after 
the stipulated time limit will not be considered. 


(1) 


No. C10-5563/2020. 23rd October 2020. 


Notice is hereby given to all to whom it may 
concern that Jamin Mathew, Kuttiyil House, 
Kozhimala P. O., Eraviperoor Village, Thiruvalla Taluk, of 
Pathanamthitta District has filed an application before this 
office for the grant of a legal heirship certificate in respect 
of the legal heirs of his Father late Mathai Chacko who 
died on 9-6-2018. Enquiry conduted through the Village 
Officer, Eraviperoor reveals that the persons named in the 
schedule below are the legal heirs of the Late Mathai 
Chacko. 


SCHEDULE 
Si. Name of the Relationship Age 
No legal heirs with the deceased 
1 Mini Varghese Wife 51 
2 Jamin Mathew Son 29 
3 Jain Varughese Mathew [0 25 


Hence, it is proposed to issue a legal heirship 
certificate accordingly in the favour of the above 
mentioned persons and that objection if any against the 
issue of said legal heirship certificate should be filed in 
person before the Tahsildar, Thiruvalla within 30 days 
from the date of publication of this notice in the Kerala 
Government Gazette. Objections sent by post or filed after 
the stipulated time limit will not be considered. 


(12) 


No. C10-5398/2020. 23rd October 2020. 


Notice is hereby given to all to whom it may 
concern that P. P. Sadanandan, Pananchalil, 
Praveen Bhavan, Pullad P. O., Koipuram Village, Thiruvalla 
Taluk, of Pathanamthitta District has filed an application 
before this office for the grant of a legal heirship 
certificate in respect of the legal heirs of his Wife late 
R. Krishnakumari who died on 15-8-2020. Enquiry 
conduted through the Village Officer, Koipuram reveals 
that the persons named in the schedule below are the 
legal heirs of the Late R. Krishnakumari. 


SCHEDULE 
Si. Name of the Relationship Age 
No. legal heirs with the deceased 
1 P. P. Sadanandan Husband 66 
2 Priya Sadanandan Daughter 37 
3 സഫ Kumar Son 35 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1184 





Hence, it is proposed to issue a legal heirship 
certificate accordingly in the favour of the above 
mentioned persons and that objection if any against the 
issue of said legal heirship certificate should be filed in 
person before the Tahsildar, Thiruvalla within 30 days 
from the date of publication of this notice in the Kerala 
Government Gazette. Objections sent by post or filed after 
the stipulated time limit will not be considered. 


(13) 


No. C10-1181/2020. Sth October 2020. 


Notice is hereby given to all to whom it may 
concern that Manoj, R., Mannakunnil House, 
Padinjattumssery, Kaviyoor Village, Thiruvalla Taluk of 
Pathanamthitta District of Kerala State has filed an 
application before this office for the grant of a legal 
heirship certificate in respect of the legal heir of his wife 
late Smitha Manoj, who died on 12-1-2019. Enquiry 
conduted through the Village Officer, Kaviyoor reveals 
that the person named in the schedule below is the legal 
heir of the late Smitha Manoj. 


SCHEDULE 
Name of the Relationship Age 
legal heir with the deceased 
Manoj, R. Husband 44 


Hence, it is proposed to issue a legal heirship 
certificate accordingly in the favour of the above 
mentioned person and that Objection if any against the 
issue of said legal heirship certificate should be filed in 
person before the Tahsildar, Thiruvalla within 30 days 
from the date of publication of this notice in the Kerala 
Government Gazette. Objections sent by post or filed after 
the stipulated time limit will not be considered. 


(14) 


No. C10-4854/2020. 15th October 2020. 


Notice is hereby given to all to whom it may 
concern that Anin Mathews Thomas, Flat No. 4 B, CVP 
Parliment Square, Annex A, Cross Junction, Kurisukavala, 
Thiruvalla Village, Thiruvalla Taluk of Pathanamthitta 
District of Kerala State has filed an application before 
this office for the grant of a legal heirship certificate 
in respect of the legal heir of his wife late 
Priya Susan Mathews who died on 6-1-2020. Enquiry 
conduted through the Village Officer, Thiruvalla reveals 
that the person named in the schedule below is the legal 
heir of the Late Priya Susan Mathews 


SCHEDULE 
Name of the Relationship Age 
legal heir with the deceased 
Anin Mathews Thomas Husband 50 


Hence, it is proposed to issue a legal heirship 
certificate accordingly in the favour of the above 
mentioned person and that Objection if any against the 


110 


issue of said legal heirship certificate should be filed in 
person before the Tahsildar, Thiruvalla within 30 days 
from the date of publication of this notice in the Kerala 
Government Gazette. Objections sent by post or filed after 
the stipulated time limit will not be considered. 


(15) 


No. C10-5120/2020. 14th December 2020. 


Notice is hereby given to all to whom it may 
concern that Annamma Varghese, Prasanthi Mambrakuzhiyil, 
Tholassery, Thiruvalla Village, Thiruvalla Taluk of 
Pathanamthitta District of Kerala State has filed an 
application before this office for the grant of a legal 
heirship certificate in respect of the legal heirs of her 
Husband late Varghese Mathew, who died on 15-5-2020. 
Enquiry conduted through the Village Officer, Thirvalla 
reveals that the persons named in the schedule below 
are the legal heirs of the late Varghese Mathew. 


SCHEDULE 
Si. Name of the Relationship Age 
No. legal heirs with the deceased 
1 Annamma Varghese Wife 38 
2  Shyno Susanna Varghese Daughter 31 
3 Sheba Ann Varghese » 25 
4. Shelby Mathew Varghese Son 21 


Hence, it is proposed to issue a legal heirship 
certificate accordingly in the favour of the above 
mentioned persons and the objection if any against the 
issue of said legal heirship certificate should be filed in 
person before the Tahsildar, Thiruvalla within 30 days 
from the date of publication of this notice in the Kerala 
Government Gazette. Objections sent by post or filed after 
the stipulated time limit will not be considered. 


(16) 


No. C10-6209/2020. 7th December 2020. 


Notice is hereby given to all to whom it may 
concern that Lizy Mathews, Kadavil House, Manjady P. O. 
Kuttappuzha Village, Thiruvalla Taluk, of Pathanamthitta 
District of Kerala State has filed an application before 
this office for the grant of a legal heirship certificate in 
respect of the legal heirs of her father late M. Mathews, 
who died on 4-12-1972. Enquiry conduted through the 
Village Officer, Kuttappuzha and Cheppad reveals that the 
persons named in the schedule below are the legal heirs 
of the late M. Mathews. 


SCHEDULE 
Si. Name of the Relationship Age 
No. legal heirs with the deceased 
1 Prakash Mathew Son 70 
2 Satheesh Mathew ക 6 
3 Lizy Mathews Daughter 62. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1185 





Hence, it is proposed to issue a legal heirship 
certificate accordingly in the favour of the above 
mentioned persons and that Objection if any against the 
issue of said legal heirship certificate should be filed in 
person before the Tahsildar, Thiruvalla within 30 days 
from the date of publication of this notice in the Kerala 
Government Gazette. Objections sent by post or filed after 
the stipulated time limit will not be considered. 


Taluk Office, 
Thiruvalla. 


(Sd.) 
Tahsildar. 


Mallappally Taluk 


പരസ്യം 


നമ്പര്‍ എ4-3152/2020. 2020 ഒക്ടോബര്‍ 12. 


മല്ലപ്പള്ളി താലൂക്കില്‍ ആനിക്കാട വില്ലേജില്‍ വായ്പൂര്‍ 
ദേശത്ത്‌ കുന്നത്തൂര്‍ വീട്ടില്‍ കെ. ജി. ജയച്രന്ദലാല്‍ പണിക്കര്‍ 
എന്നയാള്‍ മരിച്ചുപോയെന്നും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാര്യ ജഗദമ്മ, ടി. കെ. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ കെ. ജി. ജയച്ര്്രലാല്‍ പണിക്കര്‍ 
9-9-2020-90 തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
മാതാപിതാക്കള്‍ മരിച്ചുപോയിട്ടുള്ളതും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന മൂന്ന്‌ പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ജഗദമ്മ, ടി. കെ. ഭാര്യ 50 
2 അഭിജിത്ത്‌ ലാല്‍ മകന്‍ 26 
3 ആതിര, കെ. ജെ. മകള്‍ 24 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലൂം ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
മല്ലപ്പളളി തഹ ശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 


കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (പ്പ്‌) 
മല്ലപ്പള്ളി. തഹശീല്‍ദാര്‍. 


Konni Taluk 
പരസ്യം 


(൪ 


നമ്പര്‍ എട-6846/2020. 2020 ഒക്ടോബര്‍ 6. 


പത്തനംതിട്ട ജില്ലയില്‍ കോന്നി താലൂക്കില്‍ വള്ളിക്കോട 
വില്ലേജില്‍ കൊച്ചുകിഴക്കേതില്‍ വീട്ടില്‍ അനില്‍കുമാര്‍, എസ്‌. 
എന്നയാള്‍ 25-6-2020-00 തീയതി മരിച്ചുപോയിട്ടുള്ളതാണെന്നും 
പരേതന്റെ പേരിലുള്ള ഇന്‍ഷ്വറന്‍സ്‌ ആനുകൂല്യങ്ങള്‍ 
കൈപ്പറ്റുന്നതിനും മറ്റ്‌ വിവിധ ആവശുങ്ങള്‍ക്കും ഹാജരാക്കുന്ന 
തിനായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ 
പരേതന്റെ ഭാരൃ അമ്പിളി അനില്‍കുമാര്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 25-6-2020-90 തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 
4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


Gaz. No. 7/2021/DTP (CLR). 


114 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രാജമ്മ മാതാവ്‌ 68 
2 അമ്പിളി അനില്‍ കുമാര്‍ ഭാര്യ 50 
3 അഖില അനില്‍ മകള്‍ 23 


4 അഞ്ജലി അനില്‍ ം 18 

മുകളില്‍ പേര്‍ ചേര്‍ത്തിരിക്കുന്നവരാണ്‌ പരേതന്റെ 
അവകാശികളെന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കോന്നി തഹശീൽദാർ 
മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ aG)5-6740/2020. 2020 ഒക്ടോബര്‍ 15. 


പത്തനംതിട്ട ജില്ലയില്‍ കോന്നി താലൂക്കില്‍ അരുവാപ്പുലം 
വില്ലേജില്‍ മുറിഞ്ഞകല്‍ തിനവിളപ്പടി തിനവിളഭവന്‍ 
എസ്‌. രാജ്ശ്രീ എന്നവര്‍ 11-5-2020-90 തീയതി മരിച്ചൂപോയിട്ടു 
ള്ളതാണെന്നും പരേതയുടെ പേരിലുള്ള മരണാനന്തര 
ആനുകൂല്യങ്ങള്‍ കൈപ്പറ്റുന്നതിനും മറ്റ്‌ വിവിധ ആവശ്യ 
ങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ ഭര്‍ത്താവ്‌ വി. കമലാസനന്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മൂഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 11-5-2020-90 
തീയതി മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളായി 
താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വി. കമലാസനന്‍ ഭര്‍ത്താവ്‌ 68 
2 രാജ്കമല്‍, കെ. മകന്‍ 33 


3 രണ്‍കമല്‍, കെ. 5 29 


പരേതയുടെ മാതാപിതാക്കള്‍ മുന്‍പിനാലെ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്‌. മുകളില്‍ പേര്‍ ചേര്‍ത്തിരിക്കുന്നവരാണ്‌ 
പരേതയുടെ അവകാശികളെന്നുള്ളതിന്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
കോന്നി തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ട 
താണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ഉള്ള 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എ-6745 /2020. 2020 ഒക്ടോബര്‍ 15. 


പത്തനംതിട്ട ജില്ലയില്‍ കോന്നി താലൂക്കില്‍ വള്ളിക്കോട്‌ 
വില്ലേജില്‍ കാവിനാല്‍ തെക്കേതില്‍ വീട്ടില്‍ കെ. വി. വര്‍ഗ്ഗീസ്‌ 
@ കെ. വി. ശാമുവേല്‍ എന്നയാള്‍ 13-3-2018-90 തീയതി 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും പരേതന്റെ പേരിലുള്ള വസ്തുവിന്റെ 
ആധാരം ബാങ്കില്‍ നിന്നും തിരികെ എടുക്കുന്നതിനും, ag 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ 
അന്നമ്മ ശാമുവേല്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
13-3-2018-00 തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അവകാശി 
കളായി താഴെപ്പറയുന്ന ട പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


